Regn . No. KERBIL /2012 / 45073 
dated 5 -9 - 2012 with RNI 

Reg . No. 03 ). MMIG 
KL / TV (N )/634 / 2012 - 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കര 


90 


doa muda 
NMENT OF 


KERALA 


8 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


3rd September 2013 
2013 omogomio 3 
12th Bhadra 1935 
1935 solo 12 


Weijo 2 | 


നമ്പർ 


PART III 
Stores Purchase 


Technical Education Department 

SHORT TENDER NOTICES 


( 1 ) 


No. P3/5001/ 2013 /CSE /CCF. 

24th July 2013 . 
Sealed tenders are invited for the supply of the 
following Stores for Computer Science and Engineering 
Department of College of Engineering, Thiruvananthapuram . 

Tender No. — 5/P4/2013 /CCF . 
Name of Item — HDMI Projector - 1 No . 

(Here mention the stores briefly with quantity and 
wherever possible quality also ) 

The envelopes containing the tender should bear the 
superscription “ 05/ P4 /CSE /CCF ” and should be 
addressed to Principal, College of Engineering, 
Thiruvananthapuram , Intending tenderers may submit the 
quotations on their own papers . 


Last date and time of receipt of tenders will be 
5 -9 -2013, 3 p . m . Late tenders will not be accepted . The 
tenders will be opened on 6 - 9 - 2013 , 11 a . m . in the 
presence of such of the tenderers or their authorized 
representatives who may be present at that time. 

Intending tenderers may on application to the 
Principal, College of Engineering , Thiruvananthapuram , 
obtain the requisite tender forms on which tenders should 
be submitted . Application for the tender form should be 
accompanied by a cash remittance of * 400 + 5 % VAT 
( 420 ) By post 460 which is the price fixed for a form / 
set of forms and which is not refundable under any 
circumstances. The tender forms are not transferable . Sale 
of tender forms will be closed at 2 p . m . on 4 -9 - 2013 . 
Cheques, Postage Stamps etc . will not be accepted 
towards the cost of forms, nor will the forms be sent per 
V . P. P . Duplicate tender forms, if required will be issued 
at 210 ( 200 + 5 % VAT) per copy. 


- തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ കമ്പ്യൂട്ടർ 
സയൻസ് ആന്റ് എഞ്ചിനീയറിംഗ് വകുപ്പിൽ ആവശ്യമായ 
സാധനസാമഗ്രികൾ വിതരണം ചെയ്യാൻ താൽപ്പര്യമുള്ള 
സ്ഥാപനങ്ങളിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 

ദർഘാസ് നമ്പർ 5/ പി4/ 2013 / സിസിഎഫ്. 

ഇനവിവരം - ഡിസ്പ്ളേ ടെക്നോളജി ട്രാൻസ്പാരന്റ് 
എൽ. സി. ഡി. പാനൽ - 1 എണ്ണം. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

ഒറിജിനൽ ? 420 (1 400 + വാറ്റ് 5 %) 
ഡ്യൂപ്ലിക്കേറ്റ് { 210 (t 200 + വാറ്റ് 5 % ) 

തപാൽ വഴി ? 460. 
ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പനയുടെ അവ സാന 
തീയതിയും സമയവും - 4 - 9 - 2013 , 2 മണി. 


- ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 5 - 9 - 2013, 3 മണി. 


- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും- 6 - 9 - 2013 , 
11 മണി. 


- ദർഘാസ് വില പണമായിട്ടോ മണിയോർഡർ ആയിട്ടോ 
മാത്രമേ സ്വീകരിക്കുക യു ള്ളു . ദർഘാസ് നമ്പർ, തീയതി 
എന്നിവ രേഖപ്പെടുത്തിമുദ്രവച്ച കവറുകൾ പ്രിൻസിപ്പാൾ, 
എഞ്ചിനീയറിംഗ് കോളേജ്, തിരു വ ന ന്ത പു രം - 16 എന്ന 
മേൽവിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. താമസിച്ചു ലഭിക്കുന്ന 
ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല . ഒറിജിനൽ ദർഘാസ് 
പ്രമാണത്തോടൊപ്പം ആകെ വിലയുടെ 1 % (മിനിമം ? 1, 500) 
നിരതദ്രവ്യവും ? 100 വിലയുള്ള കേരള മുദ്രപത്രത്തിൽ 
പ്രാഥമിക കരാർ പ്രതവും ഉണ്ടായിരിക്കേണ്ടതാണ്. 
- ദർഘാസ് തുറക്കുന്ന തീയതി മുതൽ ആറുമാസം വരെ 
വില നിരക്കിന് പ്രാബല്യം ഉണ്ടായിരിക്കേണ്ടതാണ്. ദർഘാസ് 
പ്രമാണം കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതാണ്. 

Specifications 


Name of Item - Inverted Pendulum System with 
- MATLAB Interface Card and Cable - 1 No . 

(Here mention the stores briefly with quantity and 
wherever possible quality also ) 

The envelopes containing the tender should bear the 
superscription “ Inverted Pendulum System with 
MATLAB Interface card and cable ” (06 / P4/ 14 /ECE ) and 
should addressed to Principal, College of Engineering , 
Thiruvananthapuram . Intending tenderers may submit the 
quotations on their own papers. 

Last date and time of receipt of tenders will be 
6 - 9- 2013 , 2 p . m . Late tenders will not be accepted. The 
tenders will be opened on 7 - 9 - 2013 , 11 a . m . in the 
presence of such of the tenderers or their authorized 
representatives who may be present at that time. 

Intending tenderers may on application to the 
Principal, College of Engineering, Thiruvananthapuram 
obtain the requisite tender forms on which tenders 
should be submitted . Application for the tender form 
should be accompanied by a cash remittance of 

1,365 + 5 % VAT (By post 3 1 , 405 ) which is the price 
fixed for a form /set of forms and which is not refundable 
under any circumstances . The tender forms are not 
transferable . Sale of tender forms will be closed at 2 p . m . 
on 5 - 9 - 2013 . Cheques , Postage Stamps etc . will not be 
accepted towards the cost of forms, nor will the forms be 
sent per V. P. P. Duplicate tender forms, if required will be 
issued at 1 735 per copy. 

തിരു വ ന അ പു രം എഞ്ചി നീ യ റിംഗ് കോളേജില 
ഇലക്ട്രോണിക്സ് ആന്റ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് 
വകു പ്പിൽ ആവ ശ്യ മായ സാധ ന സാ മഗ്രികൾ വിതരണം 
ചെയ്യാൻ താൽപ്പര്യമുള്ള സ്ഥാപനങ്ങളിൽ നിന്നും മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ - 6/ പി4 / 2013 / ഇ . സി. ഇ . 

ഇനവിവരം -- ഇൻവെർട്ടഡ് പെൻഡുലം സിസ്റ്റം വിത്ത് 
മാറ്റാബ് ഇന്റർഫെയിസ് കാർഡ് ആന്റ് കേബിൾ - 1 എണ്ണം 
ദർഘാസ് ഫോറത്തിന്റെ വില : 

ഒറിജിനൽ ? 1,365 ($ 1,300 + വാറ്റ് 5 %) 
ഡ്യൂപ്ലിക്കേറ്റ് ? 735 ($ 700 + വാറ്റ് 5 %) 

തപാൽ വഴി- 1 1,405 
- ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പനയുടെ അവ സാന 
തീയതിയും സമയവും 5- 9 -2013 , 2 മണി. 

- ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും- 6- 9- 2013 , 3 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 7 - 9 - 2013, 
| 11 മണി. 

- ദർഘാസ് വില പണമായിട്ടോ മണിയോർഡർ ആയിട്ടോ 
ഡിമാന്റ് ഡ്രാഫ്റ്റ് ആയിട്ടോ മാത്രമേ സ്വീകരിക്കുകയുള്ളു. 
ദർഘാസ് നമ്പർ, തീയതി എന്നിവ രേഖപ്പെടുത്തിമുദ്രവച്ച 
ക വ റു കൾ പിൻ സിപ്പാൾ, എഞ്ചിനീയറിംഗ് കോളേജ്, 
തിരുവനന്തപുരം 16 എന്ന മേൽവിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. 


Aspect Ratio - 4 : 3 


Resolution — 1024 x 768 (XGA) 


Brightness — 3700 Loomens/ Above 
Lab life — 3000 hours 
Connectivity - USB , HDMI, VGA 

Wireless - (IEEE802- 11) Audio /Video /Digital/Manual 
Audio Output, Key store, Remote set up Seiling 
Moundable . 


(2 ) 


No . P3 / 5615/2013/ ECE . 

27th July 2013. 
Sealed tenders are invited for the supply of the 
following stores for Electronics and Communication 
Engineering Department of College of Engineering, 
Thiruvananthapuram . 

Tender No .— 6/P4 /2013/ECE . 


- താമ സിച്ചു ലഭിക്കുന്ന ദർഘാസുകൾ പരിഗണിക്കു 
ന്നതല്ല. ഒറിജിനൽ ദർഘാസ് പ്രമാണത്തോടൊപ്പം ആകെ വില 
യുടെ 1 % (മിനിമം 11,500 ) നിരതദ്രവ്യവും ? 100 വിലയുള്ള 

കേരള മുദ്രപത ത്തിൽ പാഥ മിക കരാർ പ്രതവും 
ഉണ്ടായിരിക്കേണ്ടതാണ്. 


ദർഘാസ് തുറക്കുന്ന തീയതി മുതൽ ആറുമാസം വരെ 
വില നിരക്കിന് പ്രാബല്യം ഉണ്ടായിരിക്കേണ്ടതാണ്. ദർഘാസ് 
പ്രമാണം കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതാണ്. 


ദർഘാസ് നമ്പർ 15 / 13/ പി1/ സി . 
നിരതദ്രവ്യം - 1 %. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

ഒറിജിനൽ ? 420 (1 400 + 5 % വാറ്റ്) 
ഡ്യൂപ്ലിക്കേറ്റ് * 210 (8 200 + 5 % വാറ്റ്) 

തപാൽ വഴി 7 460 
- ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പനയുടെ അവ സാന 
തീയതിയും സമയവും 3- 9 - 2013, 2 മണി. 

- ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 4 - 9 - 2013, 3 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 5 - 9 - 2013 , 
11 മണി. 


Government Engineering College, 
Thiruvananthapuram . 


( Sd .) 
Principal. 


SHORT TENDER EXTENSION NOTICE 


- ദർഘാസ് വില പണമായിട്ടോ മണിയോർഡർ ആയിട്ടോ 
മാത്രമേ സ്വീകരിക്കുക യു ള്ളു . ദർഘാസ് നമ്പർ, തീയതി 
എന്നിവ രേഖപ്പെടുത്തി മുദ്രവച്ച കവറുകൾ പ്രിൻസിപ്പാൾ, 
എഞ്ചി നീ യ റിംഗ് കോളേജ്, തിരു വ ന ന്ത പുരം- 16 എന്ന 
മേൽവിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. താമസിച്ചു ലഭിക്കുന്ന 
ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. ഒറിജിനൽ ദർഘാസ് 
പ്രമാണത്തോടൊപ്പം ആകെ വിലയുടെ 1 % നിരതദ്രവ്യവും 
X 100 വിലയുള്ള കേരള മുദ്രപത്രത്തിൽ പ്രാഥമിക കരാർ 
പ്രതവും ഉണ്ടായിരിക്കേണ്ടതാണ്. അല്ലാത്ത ദർഘാസുകൾ 
നിരസിക്കുന്നതാണ്. 

ദർഘാസ് തുറക്കുന്ന തീയതി മുതൽ ആറുമാസം വരെ 
വില നിരക്കിന് പ്രാബല്യം ഉണ്ടായിരിക്കേണ്ടതാണ്. ദർഘാസ് 
പ്രമാണം കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതാണ്. 

കൂടുതൽ വിവരങ്ങൾക്ക് www.cet. ac.in സന്ദർശിക്കുക. 


Government Engineering College, 
Thiruvananthapuram. 


(Sd.) 
Principal 


No , P1/4283 / 2013/ C . 

2nd August 2013. 
Sealed tenders are invited for the supply of Glasswares 
for the use of Environmental Engineering Lab of Civil 
Engineering Department, College of Engineering , 
Thiruvananthapuram . 

Tender No. — 15 /13/P1/C 
EMD1 %. 
Cost of tender form : 

Original 7 420 (400 +5 % VAT) 
Duplicate _ 8 210 (200 + 5 % VAT) 

By post ( Original) X 460 

Last date and time of sale of tender form 
3- 9- 2013 , 2 p . m . 

Last date and time of receipt of tender 
4- 9-2013 , 3 p . m . 

Date and time of opening of tender — 5 -9 -2013, 11 a. m . 

Intending tenderers may on application to the 
undersigned to obtain the requisite tender form on which 
tenders should be submitted . Application for the tender 
form should be accompanied by a remittance of above 
prices fixed for the same and which is non -refundable 
under any circumstances. The tender forms are not 
transferable. Cost of tender form is only acceptable by 
Money Order or cash remittance to this office . As per 
condition the tenderer should send along with his tender 
an agreement executed and signed in Kerala Stamp Paper 
value of * 100 and Earnest Money Deposit 1 % of the 
total cost of articles tendered . Tenders without agreement, 
tender form and Earnest Money Deposit will be rejected . 

For more details visit www .cet.ac. in 

തിരുവനന്തപുരംഎഞ്ചിനീയറിംഗ് കോളേജിലെ സിവിൽ 
വകു പ്പിലെ എ ൻ വ യോൺമെന്റൽ എഞ്ചി നീ യ റിംഗ് 
ലാബി ലേക്ക് ആവ ശ്യ മായ ഗ്ലാസ് യേഴ്സ് വിതരണം 
ചെയ്യാൻ താൽപ്പര്യമുള്ള സ്ഥാപനങ്ങളിൽ നിന്നുംമുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


TENDER NOTICE 


No, D -1006/ 2013 . 

15th July 2013 . 
Sealed tenders are invited from qualified vendors/ 
manufacturers in the prescribed tender form , by the 
| Principal, Residential Women s Polytechnic College , 
Payyanur-670 307 for the supply of equipments for 
Electronics and Communication Engineering Department of 
Residential Women s Polytechnic College, Payyanur. 
Demonstration should be arranged if necessary. 
Tender No. --D - 1006/13 - dated 15 -7 -2013 

DETAILS OF ITEMS 
Item No .1 — Mixed Domain Oscilloscope : 4 Analog 
Channels with 1 GHz Bandwidth , 16 Digital Channel, 
parallel and serial bus Trigging and analysis, 1RF channel 
with 50 KHz- 3GHz frequency range — 1 No . 

Item No .2 — Universal Microcontroller Programmer 
Universal very fast programmer /40 pin Drivers /ISP 
Capability Small , fast and powerful universal programmer 
DIL 40 ZIF Socket, devices in DIL Package upto 40 pins 
are supported without adapters . 


In - Circuit serial programming (ISP ) capability included 
Connection to PC through parallel (Printer ) Port Includes 
DC adapter, diagnostic POD , dust cover, 
1.8 m * 6ft ) cable, ISP cable, SW , Manual. 

# EPROM : NMOS/CMOS, 27XXX AND 27XXX AND 
27XXX series, with 8/ 16 bit data width , full support of IV 
series 

# EPROM :NMOS/CMOS, 28xxx, 28Cxxx , 27EExxx series, 
with 8 /16 bit data width , full support of LV Series. 

# FlashEPROM:28FXXX,29Cxxx, 29FXXX, 29BVXXX,29WXXX, 
49Fxxx series, with 8 /16 bit data width , full support of LV Series 

#Serial E (E ) PROM: 17xXx24CXXX,24FXXX, 25Cxxx , 59CXXXX, 
85 xxx , 93Cxxx full support ofLV series. 

# Configuration PROM : 17xxx series, LV Series Including. 

# NV RAM: DallasDS XXX , SGS /Inmos MK XXX, SIMTEK 
STK xxx , XXICOR 2xxx , ZMD U63x Series 


6 . An Earnest Money Deposit (EMD ) not below 1 % 

of the total cost should be enclosed as Demand 
Draft or Bank Guarantee from a Nationalized Bank 

along with the duly filled in tender form . 
- An amount, not below 5 % of the total cost of the 

items supplied , is to be submitted , either as a 
Demand Draft or a Bank Guarantee from a 
Nationalized Bank , while supplying items as 

security deposit. 
8. A minimum of 12 months ( from the date of 

supply) on site guarantee is to be given to the 

items. 
9 . Tenders received after the due date and time will 

not be considered . 
10. Power is bestowed upon the Principal , Residential 

Women s Polytechnic College , Payyanur-670 307 , 
to reject/cancel all or any tenders/ tender forms 

without stating any reason therein . 
പയ്യ നൂർ റസിഡൻഷ്യൽ വനിതാ പോളി ടെക്നിക് 
കോളേജിലെ ഇലക്ട്രോണിക്സ് ആന്റ് കമ്മ്യൂണിക്കേഷൻ 
എഞ്ചിനീയറിംഗ് വിഭാഗത്തിലേക്ക് ഉപകരണങ്ങൾ വിതരണം 
ചെയ്യുന്നതിന് യോഗ്യതയുള്ള നിർമ്മാതാക്കൾ വിൽപ്പനക്കാരിൽ 
നിന്നും സീൽ ചെയ്തതും നിർദ്ദിഷ്ട ഫോറത്തിലുള്ളതുമായ 
ടെണ്ടറുകൾ താഴെ കാണിച്ച പ്രകാരം ക്ഷണിച്ചുകൊള്ളുന്നു . 


# PLD : Series: Atmel,AMD - Vantis ,Cypress, ICT, Lattice,NS 


# MCUMCS51 series : 87 Cxxx, 87LVxx, 89 Cxxx, 89Sxxx, 
89 LV XXX series from Atmel, Atmel W & M, Intel Philips, SST, 
Winbond , Parallel & series , parallel and serial (ISP ) mode 

# MCU Atmel AVR : AT tiny, AT90Sxxx,ATmega series, 
parallel and serial (ISP )mode, # MCU Micro chip PIC Micro : 
PIC 12 xXx, PIC 16 XXX, PIC 17 Cxxx, PIC 18 XXX series, 8 -40 pins 
parallel and serial (ISP )mode . 

# MCU Scenix ( Ubicom): SX 18xXx, SX20xXx, SX28xXx 
series * Through ISP Connector # MCU Atmel : AT 89Sxxx , 
AT90Sxxx,ATtiny, Atmega series # MCU EM Microelectronic : 
4 and 8 bit series #MCU Microchip PIC micro : PIC 12xxx , PIC 
17xxx, PIC 18xxx, dsPICxxx series # ELAN Em 78xxx — 1 No . 


- ദർഘാസ് നമ്പരും തീയതിയും നമ്പർ ഡി / 1006 / 2013 , 
തീയതി 15 - 7 - 2013. 


ഇനവിവരം 


സാമഗ്രി നമ്പർ 1 


Cost of tender form : 

Original X 400 + VAT 5 %. 
| Duplicate X 200 + VAT 5 % . 
Date and time of opening of tender - 5 - 9 - 2013 , 
12 Noon . 


മിക് സഡ് ഡൊമെയ് ൻ ഓ സി ലോ സ് കോപ്പ് - 
4 അനലോഗ് ചാനൽസ്, വിത്ത് 1 ഗിഗാ ഹെട്സ് ബാൻഡ് 
വിഡ്ത്ത് 16 ഡിജിറ്റൽ ചാനൽ, പാരലൽ ആന്റ് സീരിയൽ 
ബസ് ട്രിഗ്ഗിങ്ങ് ആന്റ് അനാലിസിസ്, 1 ആർ. എഫ്. ചാനൽ 
വിത്ത് 50 കി. ഹെട്സ്- 3 ഗിഗാ ഹെട്സ് ഫ്രീക്വൻസി റേഞ്ച് 1 


Note : 


സാമ്രഗി നമ്പർ 2 


1. Specifications and manufacturer details of quoted 

items must be attached along with the tenders . 
2. Tender forms will be issued on all working days 

from the Office of the Principal, Residential 
Women s Polytechnic College, Payyanur upto 
4- 9 -2013 at 2 p . m . 
Cost of tender forms (original and duplicate ) is ie 

exclusive of all taxes . 
4. Receipt of the cost of tender forms are only 

through cash or through money order only. 
5. Tenderers should furnish an agreement in the 

prescribed format in the Kerala Stamp Paper worth 
? 100 along with the tender form . 


3 . 


യൂണിവേർസൽ മൈക്രോ കൺട്രോളർ പ്രോഗ്രാമർ 
യൂണിവേർസൽ വെരി ഫാസ്റ്റ് പാഗാ മാർ | 40 പിൻ 

ഡവേഴ്സ്/ ഐഎസ്പി കേയ്പ്പബിലിറ്റി, സ്മാൾ, ഫാസ്റ്റ് 
ആന്റ് പവർഫുൾ യൂണിവേഴ്സൽ പ്രോഗ്രാമർ, DIL 40 ZIF 
സോക്കറ്റ്, ഡിവൈ സസ് ഇൻ DIL പാക്കേജ് അപ്ന 40 
പിൻസ് ആർ സപ്പോർട്ടട് വിത്തൗട്ട് അഡാപ്റ്റേർഡ്സ്, ഇൻ 
സർക്യൂട്ട് സീരിയൽ പ്രോഗ്രാമിങ്ങ് ( ഐഎസ്പി) കേപ്പബിലിറ്റി 
ഇൻകൂ ഡഡ്, കണക്ഷൻ റ്റു പിസി തൂ പാരലൽ ( പ്രിന്റർ ) 
പോർട്ട് ഇൻകൂഡഡ് ഡിസി അഡാപ്റ്റർ, ഡയഗ്നോസ്റ്റിക് പിഒഡി. 
ഡസ്റ്റ് കവർ. 1.8 എം (6 ഫീറ്റ്) കേബിൾ, ഐ എസ്പി 
കേബിൾ, എസ്ഡബ്ല . മാനുവൽ 1 


ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ X 400 + വാറ്റ് 5 %. 

പകർപ്പ് ? 200 + വാറ്റ് 5 %. 
ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും 5 - 9- 2013 
ഉച്ചയ്ക്ക് 12 മണി. 
കുറിപ്പ് : 
1. ക്വാട്ട് ചെയ്യുന്ന സാമഗ്രികളുടെ വിശദ വിവരങ്ങളും 

നിർമ്മാതാക്കളുടെ വിവ ര ങ്ങളും ടെണ്ടറിന്റെകൂടെ 
സമർപ്പിക്കണം. 


6. മൊത്തസംഖ്യയുടെ ഒരു ശതമാനത്തിൽ കുറയാത്ത 
- തുകയ്ക്കുള്ള നിരതദ്രവ്യം ദേശസാൽകൃത ബാങ്കിൽ 
നിന്നുള്ള ഡാഫ്റ്റ്/ ബാങ്ക് ഗ്യാരണ്ടി ആയി ടെണ്ടറിനോ 

ടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
7. സാധനസാമഗ്രികൾ വിതരണം ചെയ്യുന്ന സമയത്ത് 

മൊത്തം വിലയുടെ 5 ശതമാനത്തിൽ കുറയാത്ത തുക 
ഏതെങ്കിലും ഒരു ദേശസാൽകൃത ബാങ്കിൽനിന്നുള്ള 
ഡിമാന്റ് ഡാറ്റാ ബാങ്ക് ഗ്യാരണ്ടിയോ കരുതൽ 
നിക്ഷേപമായി നൽകേണ്ടതാണ്. 
- സാധ ന സാമഗ്രികൾ വിതരണം ചെയ്യുന്ന തീയതി 
മുതൽ കുറഞ്ഞത് രണ്ട്മാസത്തേക്ക്ഓൺ സൈറ്റ് 
ഗ്യാരണ്ടി നൽകേണ്ടതാണ്. 
ടെണ്ടർ ലഭി ക്കേണ്ട അ വ സാന തീയ തിക്കും 
സമയത്തിനും ശേഷം ലഭിക്കുന്ന ടെണ്ടറുകൾ യാതൊരു 
കാരണവശാലും പരിഗണിക്കുന്നതല്ല. 
10. പ്രത്യേക കാരണം കാണിക്കാതെ തന്നെ ടെണ്ടർ 

നിര സി ക്കാനോ റദ്ദാ ക്കാനോ ഉള്ള അ ധി കാ രം 
റസിഡൻഷ്യൽ വനിതാ പോളിടെക്നിക് കോളേജ് 
പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമായിരിക്കും. 


2. ടെണ്ടർ ഫോമു കൾ 4 - 9 - 2013 വരെയുള്ള എല്ലാ 

പ്രവർത്തി ദിവ സ ങ്ങ ളിലും (ഉച്ച യ് ക്കു ശേഷം 2 
മണിവരെ) പിൻ സി പ്പാ ളിന്റെ കാര്യാ ല യ ത്തിൽ 

ലഭ്യമായിരിക്കും. 
3. ടെണ്ടർ ഫോമിന്റെ വില ( അസ്സലിനും ഡ്യൂപ്ലിക്കേറ്റിനും) 

എല്ലാ നികുതികളും ഉൾപ്പെട്ടതാണ്. 
4. ടെണ്ടർ ഫോമിന്റെ വില പണമായോ മണിയോർഡർ 

ആയോമാത്രമേ സ്വീകരിക്കുകയുള്ളൂ. 
5. ടെണ്ട റി നോ ടൊപ്പം ? 100 - ന്റെ സ്റ്റാമ്പ് പേപ്പറിൽ 

നിർദ്ദിഷ്ട മാതൃകയിലുള്ള എഗ്രിമെന്റ് സമർപ്പിക്കേണ്ട 
താണ്. 


( Sd.) 


| Office of the Principal, 

Residential Women s Polytechnic College , 
Payyannur. 


Principal. 


